Kerala Gazette No. 33 dated 14th August 2007. 
PART III 

STORES PURCHASE DEPARTMENT 


Department of Higher Secondary Education 

ടെണ്ടർ നോട്ടീസ് 


നമ്പർ എച്ച്- 103/ റ്റി. ആർ. എൻ. ഐ . ജി. ജി . എച്ച്. എസ്. 


2007 ജൂലൈ 

- 19 . 


ചെ 


-- മിതൃമ്മല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കണ്ടറി സ്കൂളിലെ ലാബുകൾക്കാവശ്യ 
മായ ലബോറട്ടറി സാധനങ്ങളും ഉപകരണങ്ങളും നൽകുന്നതിനും കെമിസ്ട്രി ലാബിൽ 
എൽ. 

പി . ജി . ഗ്യാസ് കണക് ഷൻ ചെയ്യുന്ന തിനും 
താല് പ ര്യ മു ളളവരിൽ നിന്നും - മൂദവച്ച് 

ടെൻ ഡ റു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ഏകദേശ വില - 2,47 ,292 രൂപ. 
നിരതദ്രവ്യം 250 രൂപ. 
ടെൻഡർ ഫോറത്തിന്റെ വില 448 രൂപ. 
ടെൻ ഡർ സ്വീകരിക്കുന്ന 

അ വ സാ ന 

തീയ തിയും 
സമയവും 17 - 8- 2007 , 4 മണി വരെ 

ടെൻ ഡർ തുറക്കുന്ന തീയ തിയും സമ യവും - 18 - 8 - 2 0 0 7 , 
11 മണി. 


മിത്യ മ്മല 

ഹയർ സെ ക്ക ണ്ടറി - സ് കൂൾ ( ഗേൾസ്) 
പ്രിൻസിപ്പിലിന്റെ പേരിൽ മാറാവുന്ന 250 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ടെൻഡർ ഫോറത്തി 
നൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സപ്ലെ ചെയ്യണ്ട സാധനങ്ങളുടെ വിശദ വിവരങ്ങളും 
ടെൻ ഡർ വ്യവ സ്ഥ കളും ടെൻ ഡർ ഫോറ വും 14 - 8 - 2 007 വൈകു ന്ന രം 
3 മണി വരെ ടി ഓഫീസിൽ നിന്നും ലഭ്യമാകുന്നതാണ്. സ്റ്റോർ പർചേയ്സ് നിയമമനുസ 
രിച്ചുള്ള എല്ലാ 

നിയ മ ങ്ങളും 
ചട്ടങ്ങളും ഈ ടെൻഡറിനും ബാധകമായിരിക്കുന്നതാണ്. 


ഗവണ്മെന്റ് ഹയർ സെക്കണ്ടറി 
സ്കൂൾ( ഗേൾസ്), മിതൃമ്മല . 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


